Kerala Gazette No. 5 dated 30th January 2018 . 
PART I 


Section iii 


O 


सत्यमेव जयते 


GOVERNN 


NMENT OF KE 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 19734 ലെഗ്. സി.2 / 2016 / നിയമം. 


2017 സെപ്റ്റംബർ 11 
തിരുവനന്തപുരം, 1193 ചിങ്ങം 26 

1939 ഭാദം 20 . 


- കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടു ത്തു ന്നു . നിയമസഭ പാസ്സാക്കിയ 
പകാ രമുള്ള ബില്ലിന് 2017 ആഗസ്റ്റ് 30 -ാം തീയതി പ്രസിഡന്റിന്റെ അനുമതി 
ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


G . 7 / 2018 /DTP. 


2017 - ലെ 12 -ാം ആക്റ്റ് 
2017 - ലെ വ്യാവസായിക തർക്കങ്ങൾ ( കേരള ഭേദഗതി) ആക് 
1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒരു 

ആക്റ്റ് 
പീഠിക . - 1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ ആക്റ്റ് (1947 - ലെ 14 -ാം കേന്ദ്ര 
ആക്ട്) ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങൾക്കായി കേരള സം സ്ഥാ നത്ത് 
ബാധകമാകുന്ന വിധം ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയെട്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: - 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2017 - ലെ വ്യാവസായിക 
തർക്കങ്ങൾ ( കേരള ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 

(2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 


(3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ ആക്ടിന്റെ 
( 1947 - ലെ 14 -ാം കേന്ദ്ര ആക്ട്) 2 -ാം വകുപ്പ് ( ധ ) ഖണ്ഡത്തിൽ “സാങ്കേതികമോ 
ക്ലാർക്കിന്റേതോ ആയ പ്രവൃത്തി എന്ന വാക്കുകൾക്കു പകരം “ സാങ്കേതികമോ 
ക്ലാർക്കിന്റേതോ ആയ പ്രവൃത്തിഅല്ലെങ്കിൽ വിൽപന പ്രോൽസാഹിപ്പിക്കുന്നതിനു 
വേണ്ടിയുള്ള ഏതെങ്കിലും പ്രവൃത്തി” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


